Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNM 


- 
കർ 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th September 2011 
2011 സെപ്റ്റംബർ 6 
15th Bhadra 1933 

1933 ഭാദം 15 


| 36 


വാല്യം 56 


നമ്പർ 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ എച്ച്. വൈ ./ ഡി . ഡി . ആർ. ജി. 


2011 ആഗസ്റ്റ് 19. 


കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം 
ഹൈഡാളജി ജലസേചന വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് ജലസേചന വകുപ്പിലോ 
പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര 
സ്വഭാ വമുള്ള ദർഘാസുകൾ ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ തപാൽ മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അ ട ങ്കൽ 
തുകയും-- 1/ ഡി . ഡി. / എച്ച്. വൈ . ഡി ./ എസ്. ഡി . എൻ. 
2011 - 12 - തിരുവനന്തപുരം ജലവിജ്ഞാന ഭ വ ന ി ല ല 
6 -ാം നിലയിലുള്ള ലൈബ്രറി ഹാൾ മാറ്റം വരുത്തി 
ജി . ഐ . എസ്. ലാബിന്റെ കമ്പ്യൂട്ടർ മുറിയും ഡി . എസ്. എസ്. 
ലാബും ആക്കുന്നതിന് ജിപ്സം ബോർഡ്വച്ച് സീലിംഗ് 
ചെയ്യുന്ന പ്രവൃത്തി- - 44,600. 


കരാറുകാരുടെ വിഭാഗം ഡി ക്ലാസ്. 
പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി - 2 മാസം. 
- ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി 
മുതൽ 4 മാസം വരെ ആയിരിക്കും. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 12 - 9 - 2011 
മുതൽ 13 - 9- 2011 വൈകുന്നേരം 4 മണി വരെ എല്ലാ പ്രവർത്തി 
ദി വ സ ങ്ങ ളിലും താഴെ ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകളുടെകൂടെ 
- 100 (നൂറ്)- ന്റെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിലുള്ളതു 
പ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക കരാർപത്രം സമർപ്പിക്കേണ്ട 
താ ണ് . പ്രാഥമിക കരാർപ്രതം ഇല്ലാതെ സമർപ്പിക്കുന്ന 
ദർഘാസുകൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 1984- ലെ 
കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ 8 ( 2) 
വകുപ്പ് അനുസരിച്ച് പ്രസ്തുതപണിയെടുക്കുന്ന കരാറുകാരൻ 
നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ 
ബാദ്ധ്യസ്ഥനാണ്. നിരതദ്രവ്യം തിരുവനന്തപുരം ഹൈഡ്രോളജി 
വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മാറ്റി എടുക്കത്തെക്കരീതിയിൽ 
വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

-- പൂരിപ്പിച്ച ദർഘാസുകൾ തപാൽ സ്പീഡ് പോസ്റ്റ്മുഖേന 
മാത്രം 16 - 9 - 2011, 4 മണിക്ക് മുമ്പായി താഴെ ഒപ്പുവച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസ് 
- നമ്പരും പ്രവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവച്ച 
കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ലഭിച്ച 
ദർ ഘാ സു കൾ 16 - 9 - 2011 വൈകു ന്നേരം 4 . 30 മണിക്കു 
തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ അപ്പോൾ ഹാജരാകുന്ന 


നിരതദ്രവ്യം - 


- 


1,150 . 


ദർഘാസ് പ്രമാണത്തിന്റെ വില - - 300 + വാറ്റ് @ ( 4 %). 


ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 16 - 9 - 2011, 4 മണി. 


6th SEPT. 2011] 


IRRIGATION DEPARTMENT 


386 


- 4 


19, 500 


കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ 
യാതൊരു കാരണവശാലും നേരിട്ട് സ്വീകരിക്കുന്നതല്ല. അന്നേ 
ദിവസം അവധിയായാൽ തൊട്ടടുത്ത ദിവസം 4 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം 4. 30 മണിക്ക് 
തുറക്കു ന്നതുമാണ്. നിരതദ്രവ്യമായി ഇന്ദിരാവികാസത 
സ്വീകരിക്കുന്നതല്ല. ജലവിഭവ വകുപ്പിലെയും പൊതുമരാമത്ത് 
വകുപ്പിലെയും ദർഘാസുകളെ സംബന്ധിക്കുന്ന മറ്റെല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. ലേബർ 
കോൺട്രാക്ട് സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം അവരുടെ 
യോഗ്യത , കൈവശമുള്ള പണികൾ, അവർക്ക് എടുക്കാവുന്ന 
പണികളുടെ സാമ്പത്തിക പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന 
സർട്ടിഫിക്കറ്റുകൾ (ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽനിന്ന് 
ലഭിച്ചത്) ടെണ്ടർ വാങ്ങുന്ന സമയം ഹാജരാക്കേണ്ടതും 
ആയത് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. കേരള 
ഇറിഗേഷൻ ഡിപ്പാർട്ടുമെന്റിന്റെ ടെണ്ടർ സംബന്ധിച്ച 
നിബന്ധനകളും ജി . ഒ . ( പി ) നമ്പർ 84 / 97 / പി . ഡബ്ല്യൂ . 
ആന്റ് റ്റി . പ്രകാരമുള്ള നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


| 30, 000 


6 


41/ ഈ ഇ / 2011 - 12 - ടി ഇടതുകര മെയിൻ 
കനാലിൽ ചെയിനേജ് 11300 മീറ്ററിനും 
11500 മീറ്ററിനും ഇടയ്ക്ക് അടിയന്തിര 
സംരക്ഷണ പണികൾ - 7,80,000 
42/ ഇ ഇ / 2011 - 12 - ടി വലതുകര മെയിൻ 
കനാലിൽ ചെയിനേജ് 1700 മീറ്ററിനും 
2150 മീറ്ററിനും ഇടയ്ക്ക് അടിയന്തിര 
സംരക്ഷണ പണികളും ബണ്ടിന്റെ 
ബലപ്പെടുത്തൽ പണികളും - - 12,00,000 
43 / ഇഇ/ 2011 - 12 - ടി ഉദ്യാനപരിപാലനം - 
നെയ്യാർഡാം ആഫീസ് കെട്ടിടത്തിന്റെ 
അറ്റകുറ്റപ്പണികളും ഫർണിച്ചർ, ടോയ്ലറ്റ് 
സാമഗ്രികൾ തുടങ്ങിയവ സപ്ലെ ചെയ്യുന്ന 
പണികളും - 6,00 ,000 
44 / ഇഇ /2011 - 12 - ടി പൂവാർ ഈസ്റ്റ് ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 1880 മീറ്ററിനും 
2040 മീറ്ററിനും ഇടയ്ക്കുള്ള അറ്റകുറ്റ 
പണികളും സംരക്ഷണപ്പണികളും 

4, 00, 000 
45/ ഇഇ/2011- 12 - ടി പൂവ്വാർ ഈസ്റ്റ് ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 2420 മീറ്ററിനും 
2600 മീറ്ററിനും ഇടയ്ക്കുള്ള അറ്റകുറ്റ 
പണികളും സംരക്ഷണപ്പണികളും 
- 14 ,20 ,000 


15, 000 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
ഹൈഡ്രോളജി സബ് ഡിവിഷൻ, 
6 -ാം നില , ജലവിജ്ഞാന ഭവൻ, 
അമ്പലമുക്ക്, കവടിയാർ പി. ഒ., 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 
ദർഘാസ് പരസ്യം 


10, 000 


8 


35 ,500 


- 9 


നമ്പർ ഡി2 - 671/2008. 

2011 ആഗസ്റ്റ് 22. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം വൻകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് അനുയോജ്യരായ അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത തപാലിൽ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . കൊറി യർ സർ വ്വീ സ് മുഖേന ലഭിക്കു ന്ന 
ദർഘാ സു കൾ സ്വീക രി ക്കു ന്നത ല്ല . പസ്തുത ദിവസം 
അ വധിയാകുന്നപക്ഷം അടുത്ത പ്രവർത്തി ദിവസം 
ഇതേ സമയങ്ങളിൽ ദർ ഘാ സു കൾ സ്വീക രിക്കു ന്ന തും 
തുറക്കുന്നതുമാണ്. 


7 ,500 


46 / ഇഇ/ 2011 - 12 - ടി പൂവാർ വെസ്റ്റ് 
ബ്രാഞ്ച് ചാനലിന്റെ ചെയിനേജ് 16000 
മീറ്ററിനും 16065 മീറ്ററിനും ഇടയ്ക്കുള്ള 
സൂപ്പർ പാസ്സേജ് 2/ 17 - ന്റെ മുകൾഭാഗത്തുള്ള 
അറ്റകുറ്റപ്പണികളും സംരക്ഷണപ്പണികളും - 
- 3,00, 000 
47 / ഇഇ / 2011-12 - ടി പൂവാർ വെസ്റ്റ് 
ബ്രാഞ്ച് ചാനലിന്റെ ചെയിനേജ് 18200 
മീറ്ററിനും 18650 മീറ്ററിനും ഇടയ്ക്കുള്ള 
സംരക്ഷണപ്പണികൾ - 7, 85, 000 
48/ ഇ ഇ / 2011- 12 -- ടി ഇടതുകര മെയിൻ 
കനാലിന്റെ ചെയിനേജ് 25.900 കി. മീറ്ററിനും 
26.000 കി. മീറ്ററിനും ഇടയ്ക്കുള്ള ബണ്ടിന്റെ 
അത്യാവശ്യ സംരക്ഷണ പണികൾ - 
- 8, 00, 000 


19 , 650 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 


- ( 1) 


( 2) 


( 3 ) 


20 ,000 


12 


38 / ഇ ഇ /2 011 - 12 - നെയ്യാർ ജലസേചന 
പദ്ധതി - ഇടതുകര മെയിൻ കനാലിൽ 
സൂപ്പർ പാസ്സേജ് 3/ 4- ന് താഴ്ഭാഗത്ത് 
ചെയിനേജ് 3600 - ൽ അടിയന്തിര 
സംരക്ഷണ പണികൾ - - 5,75, 000 


14 , 400 


49 / ഇഇ / 2011 - 12 - ടി കൊല്ലങ്കോട് ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 10380 മീറ്ററിനും 
10570 മീറ്ററിനും ഇടയ്ക്കുള്ള സംരക്ഷണ 
പണികളും ചോർച്ച നിവാരണ പണികളും 
ചെയിനേജ് 10280 മീറ്ററിലും ചെയിനേജ് 
10800 മീറ്ററിലുമുള്ള ഫൂട്ട് സ്ലാബിന്റെ 
കേടുപാടുകൾ തീർക്കലും - 7,59,000 
50/ ഇഇ / 2011-12 - ടി ചെങ്കൽ മൈനർ 
ബ്രാഞ്ച് ചാനലിന്റെ ചെയിനേജ് 950 
മീറ്ററിനും ചെയിനേജ് 1200 മീറ്ററിനും 
ഇടയ്ക്കുള്ള സംരക്ഷണപ്പണികൾ - 
- 7 , 30 ,000 


19 , 000 


39 / ഇ ഇ / 2 011- 12 - ടി ഇടതുകര മെയിൻ 
കനാലിൽ ചെയിനേജ് 5500 മീറ്ററിനും 
5620 മീറ്ററിനും ഇടയ്ക്കുള്ള ഭാഗത്ത 
അടിയന്തിര സംരക്ഷണപണികളും ചോർച്ച 
അടയ്ക്കുന്ന പണികളും - 7,20, 000 
40 / ഈ ഇ / 2011 - 12 - ടി ഇടതുകര മെയിൻ 
കനാലിൽ ചെയിനേജ് 5800 മീറ്ററിനും 
6050 മീറ്ററിനും ഇടയ്ക്കുള്ള ഭാഗത്തെ 
ടി - 5, 30,000 


13 


18 , 000 


18 ,250 


13,250 


6th SEPT. 2011] 


IRRIGATION DEPARTMENT 


387 


- ( 1 ) 


( 3 ) 


51/ ഇഇ/ 2011 - 12 - നെയ്യാർ ജലസേചന 
പദ്ധതി- - മര്യാപുരം സബ് ചാനലിന്റെ 
ചെയിനേജ് 1200 മീറ്ററിനും ചെയിനേജ് 
1350 മീറ്ററിനും ഇടയ്ക്കുള്ള ബണ്ടിന്റെ 
അത്യാവശ്യ സംരക്ഷണപ്പണികൾ - 
- 5, 00 ,000 


12 ,500 


15 


52 / ഇഇ / 2011- 12 - ടി - കൊല്ലങ്കോട് ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 11650 മീറ്ററിനും 
ചെയിനേജ് 11720 മീറ്ററിനും ഇടയ്ക്കുള്ള 
വശങ്ങളുടെ സംരക്ഷണപ്പണികൾ - 
- 5 ,00, 000 


12 ,500 


16 


12 ,500 


53 / ഇഇ /2011 - 12 - ടി - കൊല്ലങ്കോട് ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 7200 മീറ്ററിനും 
ചെയിനേജ് 7350 മീറ്ററിനും ഇടയ്ക്കുള്ള 
ബലപ്പെടുത്തൽ പണികളും വശങ്ങളുടെ 
സംരക്ഷണപ്പണികളും - 5,00,000 
54/ ഇഇ/ 2011 -12 - ടി - കൊല്ലയിൽ ബ്രാഞ്ച് 
ചാനലിൽ ചെയിനേജ് 4.00 കി. മീറ്ററിനും 
4.20 കി . മീറ്ററിനും എയ്തുകൊണ്ടാണി 
സബ് ചാനലിന്റെ ചെയിനേജ് 0 മീറ്ററിനും 
200 മീറ്ററിനും ഇടയ്ക്കുള്ള ബണ്ടിന്റെ 
അത്യാവശ്യ സംരക്ഷണ പണികളും 
ഷട്ടറിന്റെ കേടുപാടുകൾ തീർക്കലും 
- 5, 00 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1, 6 , 21 
ഇവയ് ക്ക് S 1,2 00 + വാറ്റ്, കമനമ്പർ 2 , 13 ഇവ യ് ക്ക് 
- 1, 500 + വാറ്റ്, ക്രമനമ്പർ 3 - ന് - 1,100 + വാറ്റ്, ക്രമനമ്പർ 4, 10, 
11, 12 , 20, 22, 23 ഇവയ്ക്ക് - 1,600 + വാറ്റ്, ക്രമനമ്പർ 5- ന് 

1,800 + വാറ്റ്, ക്രമനമ്പർ 7 - ന് - 800 + വാറ്റ്, ക്രമനമ്പർ 8 - ന് 
- 2,200 + വാറ്റ്, ക്രമനമ്പർ 9 - ന് - 600 + വാറ്റ്, ക്രമനമ്പർ 14, 
15, 16, 17 ഇവയ്ക്ക് - 1,000 + വാറ്റ്, ക്രമനമ്പർ 18, 19 ഇവയ്ക്ക് 
- 1, 400 + വാറ്റ്. 

- ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും-- 19 - 9- 2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദ ർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും - 23 - 9- 2011 വൈകുന്നേരം 4 മണിവരെ. 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 23 - 9 - 2011 
വൈകുന്നേരം 4. 30 മണി. 

കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1, 3, 6, 7 , 9, 14 , 
15 , 16 , 17 , 21 ഇവയ്ക്ക് " ഡി യും അതിനു മുകളിലും 
മറ്റുള്ളവയ്ക്ക് “ സി യും അതിനുമുകളിലും. 

- പണി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 5, 8 ഇവയ്ക്ക് 
ആറുമാസം, മറ്റുള്ളവയ്ക്ക് നാലുമാസം. 
-- കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ്രപത്രത്തിൽ 
ജലസേചന വകുപ്പിന് ബാധകമായ പ്രാഥമിക കരാറും 
എക് സികട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയ 
ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട നിരതദ്രവ്യവും ഉള്ളടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം 
നിരസിക്കുന്നതാണ്. 1990 - ലെ കേരള നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

- തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർഘാസുകളോടൊപ്പം ജി . ഒ . ( എം എസ്. ) 135 / 97 

കോ -ഓപ്പറേറ്റീവ് തീയതി 13 - 11 - 1997 നിഷ്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവർത്തിയുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

പൊതുമരാമത്ത്/ ജലസേചന വകുപ്പ് എന്നീ 
ഡിപ്പാർട്ടുമെന്റിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


12 , 500 


18 


17 ,500 


19 


17 , 150 


20 


55/ ഇ ഇ / 2 011 - 12 - ടി - വലതുകര മെയിൻ 
കനാലിന്റെ ചെയിനേജ് 28550 മീറ്ററിന് 
സമീപം തലയിൽ ആർ. ബി .യുടെ 
( റോഡ് ബ്രിഡ്ജ്) മേൽഭാഗത്ത് സൈഡ് 
ഭിത്തിയുടെ നിർമ്മാണം - - 7,00,000 
56 / ഇഇ/ 2011 - 12 - ടി - വിഴിഞ്ഞം ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 15290 മീറ്ററിനു 
സമീപം ഒരു കൾവെർട്ടിന്റെ നിർമ്മാണ 
പ്രവൃത്തികളും അടിയന്തിര കേടുപാടുകൾ 
തീർക്കുന്ന പണികളും - 6,85 ,000 
57 / ഇഇ/ 2011 - 12 - ടി - വിഴിഞ്ഞം ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 12200 മീറ്ററിനു 
സമീപമുള്ള ബണ്ടിന്റെ അടിയന്തിര 
സംരക്ഷണ പണികളും ചോർച്ച തടയൽ 
പ്രവൃത്തികളും- 8,00,000 
58/ ഇഇ/ 2011- 12 - ടി - വിഴിഞ്ഞം ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 8400 മീറ്ററിനു 
സമീപം ഒരു കൾവെർട്ടിന്റെ നിർമ്മാണവും 
അടിയന്തിര കേടുപാട് തീർക്കൽ 
പ്രവൃത്തികളും - - 6,00,000 
59/ ഇ ഇ / 2 011 - 12 - ടി - വലതുകര മെയിൻ 
കനാലിന്റെ ചെയിനേജ് 32190 മീറ്ററിന് 
സമീപം പ്ലാവിളയിൽ ഒരു കൾവെർട്ടിന്റെ 
നിർമ്മാണ പ്രവൃത്തികൾ - 8,00,000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
വൻകിട ജലസേചനവിഭാഗം, 

- ( ഒപ്പ്) 
തിരുവനന്തപുരം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


20 ,000 


21 


ദർഘാസ് പരസ്യം 


15 , 000 


22 


20 ,000 


നമ്പർ ഡി. ബി . ജനറൽ 418 / 2003. 2011 ആഗസ്റ്റ് 24. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ജലവിഭവ 
വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
( പാഥമിക എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത മുദ്രവച്ച 
ദർ ഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അന്നേദിവസം വൈകുന്നേരം 4. 30 മണിക്ക് 
അസ്സിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അ ധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനാ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്നു 
പരിശോധിക്കുന്നതാണ്. 


23 


60 / ഇഇ / 2011 - 12 - ടി - വിഴിഞ്ഞം ബ്രാഞ്ച് 
ചാനലിലെ ആർ. ബി. 1/ 14- ന്റെ മേൽ 
ഭാഗത്തുള്ള വശങ്ങളുടെ സംരക്ഷണ 
പണികൾ - 8,00,000 


20,000 


6th SEPT. 2011] 


IRRIGATION DEPARTMENT 


388 


- (2) 


5, 000 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 3 / 2 011 - തിരുവനന്തപുരം കോർപ്പറേഷനിൽ 
കാഞ്ഞിരംപാറയിലെ കരിതോടിന്റെ മണ്ണ് മാറ്റൽ പണികൾ - 
- 80,000 

നിരതദ്രവ്യം- - - 2,000 
ദർഘാസ് പ്രമാണങ്ങളുടെ വില - 500 + വി. നി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 19 - 9 - 2011, 1 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 19 - 9- 2011, 4 മണി. 

- കരാറുകാരുടെ യോഗ്യത - ക്ലാസ് ‘ ഡി യും അതിനു 
മുകളിലും. 

കാലാവധി 3 മാസം. 

ദർഘാസ് പമാ ണ ങ്ങൾ ദർഘാസ് ദിവസം പകൽ 
1 മണിവരെ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. കേരള 
ജലവിഭവ വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള കോഡ് റൂൾ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിന് ബാധകമാണ്. ലേബർ കോൺടാക്ട് 
സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം അവരുടെ യോഗ്യത 

കൈവശമുള്ള പണികൾ അവർക്ക് എടുക്കാവുന്ന പണികളുടെ 
സാമ്പത്തിക പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന 
സർട്ടിഫിക്കറ്റുകളും യോഗ്യതാ സർട്ടിഫിക്കറ്റും (ബന്ധപ്പെട്ട 
ജോയിന്റ് രജിസ്ട്രാറിൽനിന്നും ലഭിച്ചത്) ദർഘാസിനോടൊപ്പം 
ഉള്ളടക്കം ചെയ്തിരിക്കണം. ജി . ഒ. ( പി ) നമ്പർ 84 / 97 / 
പി . ഡബ്ലിയു . ഡി . പ്രകാരമുള്ള നിബന്ധനകളെല്ലാം ഈ 
ദർഘാസിനും ബാധകമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ് ദിവസം ഓഫീസ് അവധിയായാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ജലവിഭവ വകുപ്പ് ( എം. ഐ .), അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

- എഞ്ചിനീയർ. 


- 2 3 / AEE4 / 2011- 12 - താമരച്ചാൽപുറം സബ് 

ബ്രാഞ്ച് കനാലിന്റെ വാർഷിക അറ്റകുറ്റ 
പണികൾ - 2 ലക്ഷം 
4 / AEE4/ 2011-12 - ഇടപ്പള്ളി ബ്രാഞ്ച്കനാലിന്റെ 
0 മുതൽ 5000 മീ . വരെയുള്ള വാർഷിക 
അറ്റകുറ്റപ്പണികൾ - 2.5 ലക്ഷം 

6 ,300 
5/ AEE4 / 2011 - 12 - ഇടപ്പള്ളി ബ്രാഞ്ച് കനാലിന്റെ 
5000 മീ . മുതൽ 10000 മീ . വരെയുള്ള 
വാർഷിക അറ്റകുറ്റപ്പണികൾ - 2.5 ലക്ഷം | 6 ,300 
6 / AEE4 / 2011 - 12 - ഇടപ്പള്ളി ബ്രാഞ്ച്കനാലിന്റെ 
10000 മീ . മുതൽ 16000 മീ . വരെയുള്ള 
ടി - 2.5 ലക്ഷം 

6 , 300 
7 / AEE4/ 2011 - 12 - തെങ്ങോട്, തേവയ്ക്കൽ , 
പൊൻവേലിപ്പാടം എന്നീ സബ് ബ്രാഞ്ച് 
കനാലുകളുടെ ടി- - - 1.5 ലക്ഷം 

3 , 800 
8/ AEE4 / 2011- 12 - പറവൂർ ബ്രാഞ്ച് കനാലിന്റെ 
8 മുതൽ 12.71 കി . മീ . വരെയുള്ള വാർഷിക 
അറ്റകുറ്റപ്പണികളും വരാപ്പുഴ ബ്രാഞ്ച് 
കനാലിന്റെ അറ്റകുറ്റപ്പണികളും - 2.75 ലക്ഷം 6, 900 
- 9 / AEE4 / 2011- 12 - - പി . വി . ഐ . പി . കനാലിലെ 
ആലുവ, ചുണങ്ങംവേലി ഭാഗങ്ങളിലെ 

നെറ്റുകളിൽനിന്നും മാലിന്യങ്ങൾ നീക്കം 
ചെയ്യുന്ന വേലകൾ - - 3 ലക്ഷം 

7 , 500 
ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1, 7 , 8 
- ഇവയ് ക്ക് - 600 + വാറ്റ് 4 %, കമനമ്പർ 2 , 6 ഇവയ്ക്ക് 
- 400 + വാറ്റ് 4 % , കമ നമ്പർ 3, 4 , 5 ഇവയ് ക്ക് 
- 500 + വാറ്റ് 4 %. 

- ദ ർ ഘാസ് പ്രമാണങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
സമയവും- 22 - 9 - 2011, 10 മണിമുതൽ 1 മണിവരെ. 

- ദ ർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 28- 9- 2011, 3 മണിവരെ. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
28 - 9- 2011, 3. 30 മണി. 

കരാറുകാരുടെ യോഗ്യത - " ഡി ക്ലാസ്. 

പ്രവർത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1 
- മുതൽ 7 വരെ 2 മാസം, ക്രമനമ്പർ 8 - ന് ജൂൺ 2012 വരെ. 

കേരള സർക്കാരിന്റെ - 100 - ന്റെ മുദ്രപത്രത്തിൽ 
ജലസേചന വകുപ്പിന് ബാധകമായ പ്രാഥമിക കരാറും 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയ 
ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട നിരതദ്രവ്യവും ഉള്ളടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം 
നിരസിക്കുന്നതാണ്. 1990 - ലെ കേരള കെട്ടിട നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും 
ജലസേചന വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർഘാസുകളോടൊപ്പം ജി . ഒ . ( എം എ സ് .) 135 / 97 

കോ -ഓപ്പറേറ്റീവ് തീയതി 13 - 11 - 1997 നിഷ്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവർത്തികളുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പെരിയാർവാലി ഇറിഗേഷൻ പ്രോജക്ട് ( ഒപ്പ്) 
സബ്ഡിവിഷൻ നമ്പർ 4, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ആലുവ. 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . 150/ 2009. 

2011 ആഗസ്റ്റ് 11. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ആലുവ പെരിയാർവാലി ഇറിഗേഷൻ പ്രോജക്ട് 
സബ് ഡിവിഷൻ നമ്പർ 4, ആലുവ താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്കുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും 28 - 9- 2011- ന് വൈകുന്നേരം 3 മണിവരെ 
രജി സ്റ്റേർഡ് പോസ്റ്റൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . കൊറിയർ വഴി ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
ദിവസം അവധിയായാൽ അതിനടുത്ത ദിവസം അവസാന 
തീയതിയായി പരിഗണിക്കുന്നതാണ്. ദർഘാസുകൾ 
അന്നേദിവസം വൈകുന്നേരം 3 . 30 - ന് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥനോ അ പ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
- (1) 
1 2 / AEE4/ 2011- 12 - ആലുവ ബാഞ്ച് കനാലിന്റെ 
- 0 മുതൽ 59 കി. മീ . വരെയുള്ള വാർഷിക 
അറ്റകുറ്റപ്പണികൾ - 3 ലക്ഷം 

- 7, 500 


(3 ) 


